सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL / TV( N )/ 12/2009 -2011 


- 
LI 


d 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


18th January 2011 

2011 ജനുവരി 18 
28th Pousha 1932 
| 1932 പൌഷം 28 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


നോട്ടീസ് 


നമ്പർ എ . 155 / 2010 . 


2011 ജനുവരി 3. 


നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ഉന്നയിച്ചി ല്ലെ ങ്കിൽ മുഴു വൻ നഷ്ട പ രി ഹാ ര തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
അ തി നു ശേഷം ലഭിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ ഓഫീസ്, 
കോട്ടയം. 


- ( ഒപ്പ്) 

വർക്ക്മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ. 


നോട്ടീസ് 


- കെ . എസ്. ഇ . ബി . 110 കെ . വി . ചെങ്ങളം 
സബ്സ്റ്റേഷനിൽ പെറ്റി കോൺട്രാക്ടർ ശ്രീ .ഏബ്രഹാം 
കെ . തോമസിന്റെ കീഴിൽ ജോലി നോക്കിവരവെ മരണമടഞ്ഞ 
ശീ . ബിനീഷ് ബാബു , കുന്നേൽ പ റ മ്പിൽ വീട്, 
പൂവൻതുരുത്ത് പി. ഒ., കോട്ടയം- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി - 4,55,260 ( നാല് ലക്ഷത്തി 
അൻപത്തി അയ്യായിരത്തി ഇരുനൂറ്റി അറുപത് - മാത്രം) ഈ 
ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട്. തൊഴിലാ ളി കൾക്കു ള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി 1. ശ്രീ. പി. സി. ബാബു 
( പിതാവ്), കുന്നേൽപറമ്പിൽ, പൂവൻതുരുത്ത് പി. ഒ., കോട്ടയം 
2. ശ്രീമതി വത്സമ്മ ബാബു (മാതാവ്), 3. പി . ബി. ചിഞ്ചുമോൾ 
(സഹോദരി, അവിവാഹിത 21 ) എന്നിവർ മാത്രമേയുള്ളൂ 
വെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശിത 
രാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 


നമ്പർ ഡബ്ളിയു . സി . സി .31/ 2008. 


2010 ഡിസംബർ 29. 


ശ്രീ . മുഹ മ്മദ് അലി, മേപ്പറമ്പ്, പാല ക്കാട് എന്ന 
തൊഴി ലു ട മയുടെ കീഴിൽ ജോലി നോക്കി വ ര 
അ പ ക ടമു ണ്ടായി 16 - 6 - 2003 -ാം തീയതി മര ണ മടഞ്ഞ 
ശീ . ചന്ദൻ എന്ന തൊഴി ലാളിയുടെ ആശിതർക്ക് 
നഷ്ട പരിഹാരം നൽകുന്നതിനായി ന്യൂ ഇന്ത്യ അഷ്വറൻസ് 
കമ്പനി - 7, 01,721 (ഏഴ് ലക്ഷത്തിആയിരത്തി എഴുന്നൂറ്റി 


KERALA GAZETTE 


[ PART III 


പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമ യ ത്തി നകം യാതൊരു അവകാശവാദവുംഉന്നയിച്ചി 
ല്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


ഇരുപത്തൊന്ന് - മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . ചന്ദ്രന്റെ 
ആശ്രിതരായി 1. ശ്രീമതി സുനിത (ഭാര്യ) , 2 . മൈനർ 
അജിത് (മകൻ) 3. മൈനർ അപർണ (മകൾ), പാണപറമ്പ് 
ഹൗസ്, കടുക്കാം കു ന്ന് പോസ്റ്റ്, പാലക്കാട്, 4. ശ്രീമതി 
സരോജിനി ( മാ താ വ് ) , ശാസ് താ കോ ള നി , പുത്തൻ 
പുരയ്ക്കൽ, മന്തക്കാട്, മലമ്പുഴ എന്നിവർ മാത്രമേ ഉള്ളൂ 
വെന്ന്പാലക്കാട്മൂന്നാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 

പ്പെ ടാവുന്ന മറ്റ് ആരെ ങ്കി ലുമുണ്ടങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവുംഉന്നയിച്ചില്ലെ 
ങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡബ്ളിയു . സി . സി. 52/ 2009. 


2010 ഡിസംബർ 30. 


നമ്പർ ഡബ്ളിയു . സി. സി. 88 / 2009 . 


2010 ഡിസംബർ 29. 


- മെസ്സേഴ്സ് ഏതൻസ് കോർപ്പറേഷൻ, കലൂർ, കൊച്ചിൻ 
എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ 
അ പ ക ട മു ണ്ടാ യി 11 - 2 - 2009 -ാം തീയതി മ ര ണ മടഞ്ഞ 
ശ്രീ . സുബിൻ, പി . എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്ന തി നായി യുണൈറ്റഡ് ഇന്ത്യ 
ഇൻ ഷാ റൻ സ് കമ്പനി ലിമിറ്റഡ് - 5, 07, 584 
( അഞ്ചക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റിഎൺപത്തി നാല് 

മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം മ ര ണ മടഞ്ഞ ശ്രീ . സുബിന്റെ 
ആശ്രിതരായി 1. ശ്രീ . പി . സുബ്രഹ്മണ്യൻ എന്ന സുന്ദരൻ 
( പിതാവ്), 2. ശ്രീമതി കല്യാണി (മാതാവ്), 3. നീനു , പി . 
( സഹോദരി) പാക്കത്തു വീട്, പട്ടിത്തറ, പട്ടിത്തറ പി . ഒ ., 
പാലക്കാട് എന്നിവർ മാത്രമേ ഉള്ളൂ വെന്ന് ഷൊർണ്ണൂർ 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശിത രാ ണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലു 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അ വ കാശവാദവും ഉന്നയിച്ചി ല്ലെ ങ്കിൽ മുഴു വൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താണ്. 
അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ശ്രീ . പി. പ്രമോദ്, പഴനിയാർ പാളയം, കൊഴിഞ്ഞാമ്പാറ, 
പാലക്കാട് എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി 
വരവെ അപകടമുണ്ടായി 6 - 11- 2008 -ാം തീയതി മരണമടഞ്ഞ 

ശീ . ഇബ്രാഹിം ഷാ അലി എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ന്യൂ ഇന്ത്യ 
അഷ്വറൻസ് കമ്പനി - 5,00,006 (അഞ്ച് ലക്ഷത്തി ആറ് 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . ഇബ്രാഹിം ഷാ അലിയുടെ 
ആശ്രിതരായി 1. ശ്രീ . അബ്ദുൾ കരീം ( പിതാവ്), 2. ശ്രീമതി 
നിലാ വർണ്ണീസ (മാതാവ്), 3. ശ്രീമതി ജറീന ബീഗം, 4. 
സാജിത , 5. ജംസീന ബീഗം, 6. സാഹിതബാനു ( സഹോദരി 
മാർ ) 7. അഷ്റഫ് അലി ( മൈനർ സഹോദരൻ) എന്നിവർ 
മാത്രമേ ഉള്ളൂവെന്ന് കൊഴിഞ്ഞാമ്പാറ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻസ് 
കമ്മീഷണറുടെ കാര്യാലയം, കോമ്പൻസേഷൻ കമ്മീഷണർ. 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 


